ve 


Government of Kerala 
കേരള സർക്കാർ 

2010 


| Reg. No . രജി. നമ്പർ 
KL / TV ( N ) /12 /2009 - 2011 


OVERN 


ട 


ന 
MENT OF 


കാൻ 


OF KERAL 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. IV 


| 


- No. 1 n 


THIRUVANANTHAPURAM, TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


2nd March 2010 

| 2010 മാർച്ച് 2 
11th Phalguna 1931 
1931 ഫാൽഗുനം 11 


വാല്യം 55 


നമ്പർ 


Scheduled Caste Development Department 

ടെണ്ടറുകൾ യാതൊരു കാരണവശാലും സ്വീകരിക്കുന്നതല്ല . ടെണ്ടർ 
ലേല / ടെണ്ടർ പരസ്യം 

ഫോറ ത്തിന്റെ വില രൂപ 150 + വാറ്റും ആണ്. 
നമ്പർ ഡി . 740 / 2007 . 

ടെണ്ട റു കൾ അയക്കുന്ന ക വ റിനു മുക ളിൽ 
2010 ഫെബ്രുവരി 6. 

ഇടതുവശത്തായി “ കെ . എൽ. 11 733 വാഹനം വാങ്ങുന്നതിനുള്ള 

ടെണ്ടർ ” എന്ന് എഴുതിയിരിക്കണം. ഇപ്രകാരം ലഭിക്കുന്ന ടെണ്ടറു 
- കോഴി ക്കോട് കിർടാഡ് സ് ഡ യ റ ക ടറൂടെ 

കൾ 9 - 3 - 2010 -ാം തീയതി പരസ്യ ലേല ത്തി 
അധീനതയിലുള്ളതും കിർടാഡ്സ് ആഫീസ് കോമ്പൗണ്ടിൽ 

നോടൊപ്പം തദവസരത്തിൽ സന്നിഹിതരായിട്ടുള്ള ടെണ്ടറുകാരു 
സൂക്ഷിച്ചി രി ക്കു ന്ന തു മായ താഴെ പറയുന്ന വാഹനം ടേയോ അ വരുടെ നിയ മാ നു സൃത പതി നി ധി ക ളു ടേയോ 
ഏതു നിലയിലാണോഅതേ നിലയിൽ 2010 മാർച്ച് 9 -ാം സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതും ലേലത്തിലോ ടെണ്ടറിലോ ഏതി 
തീയതി ചൊവ്വാഴ്ച പകൽ 11 മണിക്ക് മേൽപ്പറഞ്ഞ ആഫീ ലാണോ, കൂടുതൽ തുക കാണിക്കുന്നവർക്ക് ലേലം താൽകാലിക 
സിൽ വച്ച് പരസ്യമായി ലേലം/ ടെണ്ടർ വഴി വിൽപ്പന നട മായി ഉറപ്പിക്കുന്നതും ടിയാൻ ഉടൻതന്നെ ലേലം/ ടെണ്ടർ തുകയുടെ 
ത്തുന്നതാണ്. 

പകുതി സംഖ്യ നിരതദ്രവ്യം കഴിച്ച് ലേല സ്ഥലത്തു വച്ചുതന്നെ 

അടക്കേണ്ടതും ബാക്കി സംഖ്യ ലേലം സ്ഥിരപ്പെടുത്തി ഉത്തരവു 
- വാഹനത്തിന്റെ വിവരങ്ങൾ 

കിട്ടി 10 ദിവസത്തിനുള്ളിൽ അടച്ച് വാഹനം സ്വന്തം ചെലവിൽ 

നീക്കം ചെയ്യേണ്ടതുമാണ്. മേൽ പ്രസ്താവിച്ച നിബന്ധനകൾക്ക് 
വാഹനം - മഹീന്ദ്ര ആന്റ് മഹീന്ദ്ര ജീപ്പ്. 

വിപരീതമായി ലേലം/ ടെണ്ടർ കൊണ്ടയാൾ പ്രവർത്തിക്കുകയാണ 
രജിസ്റ്റർ നമ്പർ കെ . എൽ. 11- 733. 

ങ്കിൽ ലേലം/ ടെണ്ടർ ചെയ്ത വാഹനം പുനർലേലം ചെയ്യുന്നതു 
മോഡൽ 1989. 

മൂലം സർക്കാരിന് എന്തെങ്കിലും നഷ്ടം സംഭവിക്കുകയാണെങ്കിൽ 

ആ 
ലേല ത്തിൽ പങ്കെ ടു ക്കാൻ താൽപ്പ ര്യ മു ള്ള വർ 

- മുൻ ലേലം/ ടെണ്ടർ കൊണ്ട യാളിൽ നിന്നും ഈടാക്കുന്നതും 
കൃത്യസമയത്ത് ഹാജരാകേണ്ടതും ലേലം നടത്തുന്നതിന് 

- ടിയാൻ അടച്ച നിരതദ്രവ്യം സർക്കാരിലേക്ക്കണ്ടുകെട്ടുന്നതുമാണ്. 
ഒരു മണിക്കൂർ മുമ്പായി 1,500 രൂപ നിര ത ദ വ്യം 

അഥവാ പുനർലേലത്തിൽ ലാഭമുണ്ടാകുകയാണെങ്കിൽ ടിയാന് ആയ 
ലേല സ്ഥലത്ത് അടച്ച് രസീത് വാങ്ങേണ്ടതുമാണ്. 

തിൽ ഒരുവിധത്തിലുള്ള അവകാശവും ഉന്നയിക്കുവാൻ അർഹത 

ഉണ്ടായിരിക്കില്ല . ലേലം കഴിഞ്ഞാലുടൻ ലേലം/ ടെണ്ടർ നഷ്ടപ്പെട്ട 
-- മേൽപറഞ്ഞ വാഹനം വിൽക്കുന്നതിലേക്കായി സീൽ വച്ച 

വർക്ക് നിര ത ദ വ്യം 

തിരികെ 
ടെണ്ടറുകളും സ്വീകരിക്കുന്നതാണ്. ടെണ്ടറുകൾ നൽകാൻ 

നൽകുന്നതാണ്. 
ആഗ്രഹിക്കുന്നവർ വിവരം വെള്ളക്കടലാസിൽ എഴുതി ഡയറ 
ക്ടർ, കിർടാഡ്സ് , ചേവായൂർ പി . ഒ., കോഴിക്കോട്- 17 എന്ന 

- ലേല / ടെണ്ടറിൽ പങ്കെടുക്കുന്നവർ മേൽ പ്രസ്താവിച്ച എല്ലാ 
അഡ്രസ്സിൽ മുദ്രണം ചെയ്ത് അയക്കേണ്ടതാണ്. അപേക്ഷ 

നിബന്ധനകളും പാലിക്കേണ്ടതാണ്. ലേല / ടെണ്ടർ 
കൾ 8 - 3 - 2010 തിങ്കൾ വൈകുന്നേരം 4 മണിക്കു മുമ്പായി ലഭി 
ച്ചിരിക്കേണ്ടതാണ്. ടെണ്ടർ അയക്കുന്നതിനോടൊപ്പം മേൽപ്പ 
റഞ്ഞ നിരക്കിലുള്ള നിരതദ്രവ്യം കിർടാഡ്സ് ഡയറക 
റാഫീസിൽ കെട്ടിവച്ചതിന്റെ രസീതും ഉണ്ടായിരിക്കേണ്ടതാണ്. 
ര സീത് 

ഇല്ലാത്ത 


- ത് 


സംബന്ധമായ മറ്റുള്ള എല്ലാ സർക്കാർ വ്യവസ്ഥകളും 
ഇതിനും ബാധകമായിരിക്കും. മേൽപ്പറഞ്ഞ വാഹനം എല്ലാ 
പ വ്യത്തി ദിവ സ ങ്ങ ളിലും രാവിലെ 11 മണി മുതൽ 
വൈകു ന്നേരം 4 മണിവരെ കോഴി ക്കോട് കിർടാഡ് സ് 
ആഫീസിൽവന്ന് പരിശോധിക്കാവുന്നതാണ്. 

യാതൊരു കാരണവും കൂടാതെ ലേലം / ടെണ്ടർ 
നിർത്തിവക്കുന്നതിനും അസ്ഥിരപ്പെടുത്തുന്നതിനുമുള്ള പൂർണ്ണ 
അധികാരം കിർടാഡ്സ് ഡയറക്ടർക്ക്ഉണ്ടായിരിക്കുന്നതാണ്. 


ഡയറക്ടറേറ്റ് ഓഫ് കിർടാഡ്സ്, 

( ഒപ്പ്) 
കോഴിക്കോട്-17 . 

ഡയറക്ടർ. 
( കേരള ഗവർണ്ണർക്കുവേണ്ടി.) 


